GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 29 
29th September 2020 

1196 കന്നി 13 
13th Kanni 1196 


നമ്പർ 


38 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 1 
7th Aswina 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


Gaz . No. 38 /2020 /DTP (Co -operative ). 


223. 


29th SEPT. 2020 ) 


COMMISSIONERATE OF LAND REVENUE 


6563 


പേര് 


പരേതനുമായുള്ള വയസ് 


Punalur Taluk 


കമ 
നമ്പർ 


ബന്ധം 


1 


തിരുത്തൽ 

പരസ്യം 


അഹിഷ് സുരേഷ് 


ഭാര്യ 


26 


2 


അഗസ്ത്യാ അഖിൽ 


മകൾ 


2 


നമ്പർ ജി2-115742019. 


2020 ആഗസ്റ്റ് 10 . 


3 


ലീലാമണി അമ്മ 


മാതാവ് 


70 


9-6-2020 - ലെ 23 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം IX , 
പാർട്ട്- III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
4014 -ാം നമ്പർ പേജിൽ ക്രമനമ്പർ ( 12 ) ആയി പ്രസിദ്ധപ്പെടു 
ത്തിയ ജി2-11574 ; 2019 -ാം നമ്പർ പരസ്യത്തിൽ അപ്പുക്കുട്ടൻ 
എന്ന യാ ളുടെ മരണ തീയതി " 31 -10 - 2020 എന്നു ള്ള ത് 
" 31-10-2009 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


ഇതിൽ ക മ ന മ്പർ 2 മെനറും ക മ ന മ്പർ 1 - ന്റെ 
സംരക്ഷ ണ യി ലു മാ ണ് . പരേ തന്റെ നിയ മാ നു സ ത 
അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം കൊട്ടാ രക്കര തഹ ശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 

രേഖ കൾ 

സഹിതം 
സമർപ്പിക്കേണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
പുനലൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


PATHANAMTHITTA DISTRICT 


താലൂക്കാഫീസ്, 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Kozhencherry Taluk 


കൊട്ടാരക്കരെ. 


പരസ്യം 


Pathanapuram Taluk 


നമ്പർ എ5-5065 / 2020. 


2020 ജൂലൈ 30 . 


പരസ്യം 


നമ്പർ എൻ2-3949 / 2020 . 


2020 ജൂലൈ 16 . 


പത്ത നാ പുരം താലൂക്കിൽ വിള ക്കുടി വില്ലേജിൽ 
ഇള മ്പൽ നെടിയവിള വീട്ടിൽ യോഹ ന്നാ ൻ 

മത്തായി 
15- 6 - 2020- ാം തീയതി മര ണ പ്പെട്ടു പോ യിട്ടു ള്ള താണ്. 
പരേ ത ൻ ജോലി ചെയ്ത് തി രുന്ന കമ്പ നി യിൽ നിന്നുള്ള 
ആനുകൂല്യ ങ്ങൾ ലഭിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും 
വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റ് അനു വ ദിക്ക ണ മെന്ന് 
കാണിച്ച് പരേതന്റെ മകൻ കോട്ടവട്ടം ജംഗ്ഷനിൽ മനോജ് 
കോട്ടേജിൽ മനോജ്, വൈ . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നട 
ത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ അവകാശികളാ 
ണെന്ന് അറിയുന്നു . 


കോഴ അഞ്ചരി താ ലൂ ക്കിൽ 

കുള നട വില്ലേ ജിൽ 
കപ്പു ഴ 

നാർ ത്ത് മുറി യിൽ എബിൻ വില്ല യിൽ 
അമ്പിളി മാത്യു എന്നവർ 19-5-2020 - ൽ മരണപ്പെട്ടതിനാൽ 
വിവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനുവേണ്ടി പരേതയുടെ ഭർത്താവ് മാത്യു ജോർജ് 
സമർപ്പിച്ച അപേക്ഷ യുടെ അടി സ്ഥാ ന ത്തിൽ കുള നട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതയുടെ അവകാശികൾ താഴെ പറയുന്നവരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


മാത്യു ജോർജ് 


ഭർത്താവ് 


68 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


എബിൻ മാത 


മകൻ 


35 


നമ്പർ 


ബന്ധം 


3 


വീണ മാത 


മകൾ 


32 


1 


മനോജ്, വൈ . 


മകൻ 


41 


2 


അനു യോഹന്നാൻ 


മകൾ 


35 


പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആയ തി നാൽ 

ക മ നമ്പർ 

1 - ഉം 2 - ഉം 

കക്ഷി കൾ 
പരേതന്റെ അനന്തരാവകാശികളാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം പത്ത നാ പുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്നതുമായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതയ്ക്ക് മറ്റ് അവകാശികൾ ആരും തന്നെ ഇല്ല എന്ന് 
അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. ആകയാൽ മേൽ 
പറഞ്ഞവർ മാത്രമാണ് പരേതയുടെ അവകാശികൾ എന്നുള്ള 
തിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെ 
ങ്കിലും എന്തെങ്കിലും ആക്ഷേ പ 

പമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം 

കേര ള 

ഗവൺമെ ന്റ് ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ട താണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 


താലൂക്കാഫീസ്, 


( ഒപ്പ് ) 
തഹശീൽദാർ. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


പത്തനാപുരം. 


കോഴഞ്ചേരി. 


Gaz , No. 38 / 2020 / DTP ( CLR ) . 


43 


